Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL/TV(N )/634/ 2012-14 


കേരള സർക്കാർ 
Government of Kerala 

2014 


GOVERN 


- 


ര 


കര 


സർക്കാ 


RNMENT OF 


OF KERAL 


- 


ച 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2014 ഒക്ടോബർ 21 
21st October 2014 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 3 ) 


നമ്പർ 


Vol . III 


1190 തുലാം 4 
4th Thulam 1190 
1936 ആശ്വിനം 29 
29th Aswina 1936 


Thiruvananthapuram , 

Tuesday 


No . 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 


ദർഘാസ് പ്രമാണം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും - 24 -10- 2014, 10 മണി മുതൽ. 


ദർഘാസ് പ്രമാണം വിൽക്കുന്ന അവസാന തീയതിയും 
- സമയവും - 28 - 10 - 2014 , 1 മണിവരെ. 


നമ്പർ ജി. ഡബ്ലിയു . കെ .എൻ.ആർ./ 828/ 2014 . 

2014 സെപ്റ്റംബർ 26. 
- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് 
കണ്ണൂർ ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നുംമത്സരാടിസ്ഥാന 
ത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ ജോലിയുടെ വിവരവും 

ദ്രവ്യം 
അടങ്കൽ തുകയും 
1 48 / 2 0 14 - 15 - ക ണ്ണൂ ർ ജില്ല യി ല കൂടാളി 
( ഗ ാ മ പ ഞ ാ യ ത്തി ല ല വ റ്ററിനറി 
ഡി സ് പ ന സ റി യി ൽ കു ഴ ൽ ക്കി ണ ർ 
നിർമ്മാണം - 1,01, 188 

2 ,600 


ദർഘാസ് പ്രമാണം സ്വീ ക രി ക്കുന്ന തീയതിയും 
സമയവും 28 -10 - 2014 , 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28- 10 - 2014, 
3. 30 മണി. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- ന് 
31-12 - 2014, ക്രമനമ്പർ 2 - ന് 30 - 12 - 2014 . 


മറ്റു വ്യവസ്ഥകൾ 


2 4 9 / 2 014 - 15 - കണ്ണൂർ ജില്ല യില കൂടാളി 

ഗ്രാമപഞ്ചായത്തിലെ നാലു പെരിയ പൊതു 
ശ്മശാനത്ത് കുഴൽക്കിണർ നിർമ്മാണവും 
കുടിവെള്ള പദ്ധതി നട പ്പി ലാ ക്ക ലും 
1, 85 ,000 


- പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 
വകുപ്പ്, രണ്ടാം നില , അഡീഷണൽ സിവിൽ സ്റ്റേഷൻ, 
കണ്ണൂർ എന്ന മേൽവിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച 
സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 


4 ,700 


243 


116 


KERALA GAZETTE 


[PART III 


2. പ്രവൃത്തി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയ ങ്ങ ളിൽ കണ്ണൂരിലുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


- 5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുക 
- യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പ 
റഞ്ഞഅതേ സമയത്തുതന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 
- നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, രണ്ടാം നില , 
അഡീഷണൽ സിവിൽ സ്റ്റേഷൻ, 
കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


244 


